PART IV 
Private Advertisements and Miscellaneous 

Notifications 


ബഹുമാനപ്പെട്ട തിരുവനന്തപുരം രണ്ടാം അഡീഷണൽ 

ജില്ലാ കോടതി മുമ്പാകെ 


2009 OP ( G & W ) 134 


ഹർജികക്ഷികൾ : (1) ശ്രീജ, B .T., @ ശ്രീജ അനിൽകുമാർ, 

w /o അനിൽകുമാർ, "മാധവം , 
ചാലക്കുഴി ലൈൻ, പട്ടം പി . ഒ., 
തിരുവനന്തപുരം. 


( 2 ) 


ഐശ്വര്യ , A.S. d/o അനിൽകുമാർ, 
12 വയസ്, Residing at "മാധവം , 
ചാലക്കുഴി ലൈൻ, പട്ടം പി. ഒ., 
തിരുവനന്തപുരം. ( മെന്ററിനെ 
പ്രതിനിധീകരിച്ച് ഒന്നാം കക്ഷി 
അമ്മ) 


( 3 ) 


അക്ഷയ്കുമാർ, A . S , S / o 
അനിൽകുമാർ, 9 വയസ്, Residing 
at “മാധവം , ചാലക്കുഴി ലൈൻ, 
പട്ടം പി . ഒ ., തിരുവനന്തപുരം. 
( മെ നറിനെ പ്രതിനിധീകരിച്ച് 
ഒന്നാം കക്ഷി അമ്മ.) 


(4) റ്റി. വിജയമ്മ w/o V. മാധവൻ പിള്ള, 

Residing at " മാധവം , 
ചാലക്കുഴി ലൈൻ, പട്ടം പി. ഒ., 
തിരുവനന്തപുരം. 


എതിർകക്ഷികൾ : 


ഇല്ല. 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 


5- 4- 2009- ൽ മരണപ്പെട്ട അനിൽകുമാറിന് കുടപ്പനക്കുന്ന് 
വില്ലേജിൽ മുൻസർ 590/3 -2, റീസർവെ 546 /29 - ൽ ഉൾപ്പെട്ട 
4 സെന്റ് പുരയിടവും KP I/ 347 -ാം നമ്പർ കെട്ടിടത്തിലുള്ള 2 
അവകാശത്തിൽ ടിയാന്റെ മക്കളായ മൈനറുകൾ ഐശ്വര്യ , 
അക്ഷയ്കുമാർ എന്നിവർക്ക് അവകാശപ്പെട്ട 1/4 വീതം 
അവകാശത്തെ കൈമാറ്റം ചെയ്യുന്നതിന് ടി മൈനറുകളുടെ 
രക്ഷകർത്താവായ മാതാവ് ശ്രീജ B . T. @ ശ്രീജ അനിൽകുമാറിനെ, 
അ നു വാദിക്കാൻ ബോധിപ്പിച്ചിരിക്കുന്ന ടി ഹർജിയിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ആയത് 
വിചാരണ ദിവസമായ 1- 12 -2009 -ാം തീയതി പകൽ 11 മണിക്ക് 
കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചുകൊള്ളണ്ടതാകുന്നു. 
അല്ലാത്തപക്ഷം ആർക്കും തർക്കം ഇല്ലായെന്നുകണ്ട് മേൽപ്പടി 
നമ്പർ കേസ് തീർച്ച ചെയ്യുന്നതാണെന്നുള്ള വിവരം ഇതിനാൽ 
സകലമാനപേരേയും തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


ജയമോഹൻ, എം. 
ഹർജികക്ഷികൾഭാഗം അഡ്വക്കേറ്റ്. 


16 - 9 - 2009. 


